Regn . No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Government of Kerala 


AOANA 


Reg. No. KL/ TV( N )/ 634/ 2012-14 


GOVERN 


കഴ 


ാർ 


രള സർക് 
EMENT OF 


KERALA 


tl cf Kk dov 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2014 മാർച്ച് 11 
11th March 2014 

1189 കുംഭം 27 
27th Kumbham 1189 
1935 ഫാൽഗുനം 20 
20th Phalguna 1935 


Vol. III 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Fire Force Department 


ലേലം/ ടെണ്ടർ പരസ്യം 


നമ്പർ സി2 - 341 / 2013 . 


2014 ഫെബ്രുവരി 12 . 


- കേരള ഫയർ ആന്റ് റെസ് സർവ്വീസസ് വകുപ്പിന് ഉപയോഗ യോ ഗ്യമ ല്ലാ ത്തതും ക്ലബ്ബ് റോഡ്, മട്ടാഞ്ചേരി 
അഗ്നിരക്ഷാനിലയങ്ങളിൽ യഥാക്രമം സൂക്ഷിച്ചിട്ടുള്ളതുമായ താഴെ പറയും പ്രകാരമുള്ള വാഹനങ്ങൾ ഇപ്പോഴത്തെ സ്ഥിതിയിലും 
അവസ്ഥയിലും ആയതിന്റെ നേരെ കാണിച്ചിരിക്കുന്ന തീയതിയിൽ ക്ലബ്ബ് റോഡ്, മട്ടാഞ്ചേരി നിലയങ്ങളിൽ വച്ച് ലേലം/ ടെണ്ടർ വഴി 
വിൽപ്പന നടത്തുന്നതാണ്. 


നിരതദ്രവ്യം 


- ലേല സ്ഥലം 


കമ 
നമ്പർ 


വാഹനത്തിന്റെ തരം, രജിസ്റ്റർ നമ്പർ, 
മോഡൽ, സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം 


ലേലത്തീയതിയും 
സമയവും 


1, 000 


Crash Tender KL 01 A 5944, 1989 Model TATA , 
ഫയർ ആന്റ് റെസ്ക് സ്റ്റേഷൻ, ക്ലബ്ബ് റോഡ് 


1- 4 - 2014 , 
11 മണി 


ഫയർ ആന്റ് റെസ്ക 
സ്റ്റേഷൻ, ക്ലബ്ബ് റോഡ് 


1,000 


1 - 4 - 2014 , 


Water Tender KL 01 B 7874 , 1991 Model TATA , 
ഫയർ ആന്റ് റെസ്ക് സ്റ്റേഷൻ, ക്ലബ്ബ് റോഡ് 


ഫയർ ആന്റ് റെസ്ക 
സ്റ്റേഷൻ, ക്ലബ്ബ് റോഡ് 


12.30 മണി 


1, 000 


8 - 4 - 2014 , 


Water Tender KL 01 6250 , 1989 Model TATA , 
ഫയർ ആന്റ് റെസ്ക് സ്റ്റേഷൻ, മട്ടാഞ്ചേരി 


ഫയർ ആന്റ് റെസ്ക 
സ്റ്റേഷൻ, മട്ടാഞ്ചേരി 


11 മണി 


1,000 


Crash Tender KL 01 F 8375 , 1994 Model TATA , 
ഫയർ ആന്റ് റെസ്ക് സ്റ്റേഷൻ, മട്ടാഞ്ചേരി 


8 - 4 - 2014, 
12 .30 മണി 


ഫയർ ആന്റ് റെസ്ക 
സ്റ്റേഷൻ, മട്ടാഞ്ചേരി 


KERALA GAZETTE 


[PART III 


ലേല നിബന്ധനകൾ 


1. പരസ്യ ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽ കാണിച്ച തീയതികളിൽ ലേലസ്ഥലത്ത് ഹാജരായി ലേലം 
തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് നിരതദ്രവ്യം അടച്ച് ടോക്കൺവാങ്ങേണ്ടതാണ്. 


2. മേൽ കാണിച്ച വാഹനങ്ങൾ ടെണ്ടർവഴി വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെ സീൽ ചെയ്ത ടെണ്ടറുകൾ ഡിവിഷണൽ 
ഓഫീസർ, ഫയർ ആന്റ് റെസ്ക് സർവ്വീസസ്, ഗാന്ധിനഗർ, കടവന്ത, കൊച്ചി-682 020 എന്ന മേൽവിലാസത്തിൽ ടി 
വാഹനങ്ങളുടെ ലേല തീയതിയുടെ ഒരു പ്രവൃത്തി ദിവസം മുമ്പുള്ള പ്രവൃത്തി ദിവസം ഉച്ചയ്ക്ക് 3 മണിക്കകം ടി 
ഓഫീസിൽ പ്രത്യേകമായി സീൽ ചെയ്ത കവറിൽ ലഭിച്ചിരിക്കേണ്ടതാണ്. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ ടെണ്ടറിനോ 
ടൊപ്പം നിർദ്ദിഷ്ട തുകയ്ക്കുള്ള നിരതദ്രവ്യം (ആയിരം രൂപ മാത്രം) ഡിവിഷണൽ ഓഫീസർ, ഫയർ ആന്റ് റെസ്ക 
സർവ്വീസസ്, എറണാകുളം എന്ന പേരിൽ വാങ്ങിയ ഡിമാന്റ് ഡ്രാഫ്റ്റ് ( ക്രോസ്സ് ചെയ്യാത്തത്) അടക്കം ചെയ്യേണ്ടതാണ്. 
ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം ചെയ്യാത്ത ടെണ്ടറുകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . ടെണ്ടറുകൾ അടങ്ങിയ 
കവറിന് പുറത്ത് ഏത് വാഹനത്തിന് വേണ്ടിയാണോ ടെണ്ടർ സമർപ്പിക്കുന്നത് പ്രസ്തുത വാഹനം ( രജിസ്റ്റർ നമ്പർ 
സഹിതം) ലേലം കൊള്ളുന്നതിനുള്ള ടെണ്ടർ എന്നും ടെണ്ടർ സമർപ്പിക്കുന്ന ആളുടെ പേരും വിലാസവും വ്യക്തമായി 
കവറിന് മുകളിൽ എഴുതിയിരിക്കണം. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന ടെണ്ടറുകൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല. ടെണ്ടറുകൾ സമർപ്പിച്ചവർ തങ്ങളുടെ ടെണ്ടറുകൾ സ്വീകരിക്കുന്നപക്ഷം പണം അടയ്ക്കേണ്ട 
തിലേക്കായി ലേലസമയത്ത് ഹാജരായിരിക്കേണ്ടതാണ്. ടെണ്ടറുകൾ നൽകിയവർക്കും ലേലത്തിൽ പങ്കെടുക്കാവുന്നതാണ്. 
എന്നാൽ അവർ വീണ്ടും നിരതദ്രവ്യം അടയ്ക്കേണ്ടതില്ല . 


- പരസ്യമായ ലേലം വിളി അവസാനിച്ചാൽ ടെണ്ടറുകൾ തുറക്കുന്നതും ലേലത്തിലോ ടെണ്ടറിലോ ഏതിലാണോ 
തുക കൂടുതൽ വിളിച്ചിരിക്കുന്നത്/ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ആ തുക വിളിച്ച രേഖപ്പെടുത്തിയ വ്യക്തിക്ക് ഫയർ ആന്റ് 
റെസ്ക് സർവ്വീസസ് കമാണ്ടന്റ് ജനറൽ അവർകളുടെ സ്ഥിരീകരണത്തിന് വിധേയമായി ലേലം താൽക്കാലികമായി 
ഉറപ്പിക്കുന്നതും പ്രസ്തുത വ്യക്തി ലേലം/ ടെണ്ടർ തുകയുടെ 25 % അപ്പോൾത്തന്നെ ലേല സ്ഥലത്ത് വെച്ച് ഒടുക്കേണ്ട 
തു മാ ണ്. ലേലം സ്ഥിര പ്പെ ടു ത്തി ക്കൊ ണ്ടുള്ള ഫയർ ആന്റ് റെസ് സർവ്വീസസ് കമാണ്ടന്റ് ജനറൽ 
അവർകളുടെ ഉത്തരവ് ലഭിച്ചാൽ പ്രസ്തുത വ്യക്തി 15 ദിവസത്തിനകം ലേലത്തുകയുടെ ബാക്കിയും മുഴുവൻ 
ലേലത്തുകയ്ക്കുള്ളനിയമാനുസൃത വിൽപ്പന നികുതിയും ഒടുക്കി സ്വന്തം ചെലവിലും ഉത്തരവാദിത്വത്തിലും വാഹനം 
നീക്കം ചെയ്യേണ്ടതുമാണ്. നിശ്ചിത ദിവസത്തിനകം വാഹനം നീക്കം ചെയ്തില്ലെങ്കിൽ ആയതിന് സംഭവിക്കുന്ന 
യാതൊരു കഷ്ടനഷ്ടങ്ങൾക്കും ഫയർ ആന്റ് റെസ്ക് സർവ്വീസസ് വകുപ്പോ സർക്കാരോ ഉത്തരവാദിയായിരി 
ക്കുന്നതല്ല. ലേലം/ ടെണ്ടർ സ്ഥിരപ്പെടുത്തുന്ന ആളിന്റെ ഒഴികെയുള്ളവരുടെ നിരതദ്രവ്യം ലേലം കഴിഞ്ഞാലുടൻ 
മടക്കിക്കൊടുക്കുന്നതാണ്. 


- ഏതെങ്കിലും കാരണവശാൽ ലേലം/ ടെണ്ടർ സ്ഥിരപ്പെടുത്തി കിട്ടുന്ന ആൾ ലേല നിബന്ധനകൾ ലംഘിക്കുകയാണെങ്കിൽ 
ടിയാൻ ഒടുക്കിയ തുക സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും വാഹനം പുനർ ലേലം ചെയ്യുന്നതുമായിരിക്കും. പുനർ 
ലേലത്തിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയത് മുൻ ലേലക്കാരനിൽനിന്നും റവന്യൂ റിക്കവറി ചട്ടങ്ങൾ പ്രകാരം 
ഈടാക്കുന്നതുമാണ്. എന്നാൽ പുനർ ലേലത്തിൽ കൂടുതൽ തുക ലഭിക്കുകയാണെങ്കിൽ അതിൽ യാതൊരു അവകാ 
ശവും ആദ്യലേലക്കാരന് ഉണ്ടായിരിക്കുന്നതുമല്ല . 


5. ലേലത്തിൽ പങ്കെടുക്കുന്നവരും ടെണ്ടർ സമർപ്പിക്കുന്നവരും മേൽപ്പറഞ്ഞ നിബന്ധനകൾ അതേപടി പാലിക്കേണ്ടതാണ്. 
താൽപര്യമുള്ളവർക്ക് മേൽപ്പറഞ്ഞ വാഹനങ്ങൾ ക്ലബ്ബ് റോഡ്, മട്ടാഞ്ചേരി നിലയങ്ങളിലെ സ്റ്റേഷൻ ഓഫീസറുടെ 
അനുമതിയോടെ പ്രവർത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് നേരിട്ട് പരിശോധിക്കാവുന്നതാണ്. 


6. യാതൊരു കാരണവും കാണിക്കാതെ ലേലം/ ടെണ്ടർ നടപടികൾ മാറ്റിവയ്ക്കുന്നതിനും റദ്ദ് ചെയ്യുന്നതിനും ടെണ്ടറുകൾ 
അസ്ഥിരപ്പെടുത്തുന്നതിനും താഴെ ഒപ്പ് വെച്ചിരിക്കുന്ന ഓഫീസർക്ക് പൂർണ്ണ അധികാരം ഉണ്ടായിരിക്കുന്നതുമാണ്. 


ഡിവിഷണൽ ആഫീസറുടെ 
ആഫീസ്, അഗ്നിരക്ഷാസേവനം, 
എറണാകുളം. 


( ഒപ്പ്) 
ഡിവിഷണൽ ആഫീസർ. 


